| Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNM 


- 0 


MENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


1st February 2011 
2011 ഫെബ്രുവരി 1 
12th Magha 1932 
1932 മാഘം 12 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Dairy Development Department 


EGISTRATION CERTIFICATE 
| No. C -2970/2009. 

28th December 2010 . 
I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969), that the following society , the particulars which is furnished 
in the categorical statement is registered by me as a 
Co- operative Society under the said Act, on the basis of limited liability and that the byelaws of the under mentioned 
society is also hereby registered under the said section . 

തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് ജനക്ഷേമം കെ . യു . സി . എസ്. നമ്പർ എ . 284 ( ഡി) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി 28 - 12 - 2010. 
മേൽവിലാസം - ജനക്ഷേമം കെ . യു . സി.എസ്. നമ്പർ എ . 284 ( ഡി ) ആപ്കോസ്. 


പോസ്റ്റാഫീസ് - ചെത്തി പി . ഒ. 


താലൂക്ക് ചേർത്തല 

ജില്ല ആലപ്പുഴ 


പ്രവർത്തനപരിധി - മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ 11, 16 വാർഡുകൾ ഉൾപ്പെട്ട 

വടക്ക് - ചെത്തിപ്പൊഴി 


കിഴക്ക് - ചെത്തിപ്പൊഴി 
തെക്ക് മാരാരിക്കുളം ബീച്ച് എൻ.എച്ച്. റോഡിൽ മാരാരിക്കുളം മാർക്കറ്റ് ജംഗ്ഷന് പടിഞ്ഞാറ് വശമുള്ള കലുങ്ക് 
മുതൽ ബീച്ച് ജംഗ്ഷൻ വരെ 
പടിഞ്ഞാറ് - ആലപ്പുഴ അർത്തുങ്കൽ തീരദേശ റോഡിൽ മാരാരിക്കുളം ബീച്ച് ജംഗ്ഷൻ മുതൽ ചെത്തിപ്പൊഴി 

വരെ അടങ്ങിയ പ്രദേശം ആയിരിക്കും. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം-- 20,000. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 

സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെതുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയും പത്തിരട്ടിയിൽ 

കവിയാൻ 
പാടുള്ളതല്ല. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ ( ഒപ്പ്) 


കാര്യാലയം, ആലപ്പുഴ. 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969), that the following Societies , the particulars which are furnished 
in the categorical statements are registered by me today as a Co- operative Societies under the said Act, on the basis 
of limited liability and that the byelaws of the under mentioned societies are also hereby registered under the said 
section . 


തരംതിരിച്ചുള്ള പട്ടിക 


നമ്പർ ഡി - 2171 / 2010 . 


2010 നവംബർ 20 . 


സംഘത്തിന്റെ പേരും മേൽവിലാസവും -മാത്തൂക്കുളം ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ - കെ . - 49 ( ഡി ) ആപ്കോസ്, 

കാളകെട്ടി 

- പി . ഒ., 
മാത്തൂക്കുളം- 686 508. 


രജിസ്റ്റർ ചെയ്ത തീയതി - 18 - 3 - 1978. 
അംഗീകൃത മൂലധനം - 50,000. 
താലൂക്ക്-കാഞ്ഞിരപ്പള്ളി. 
ജില്ല - കോട്ടയം. 
രജിസ്ട്രേഡ്ഓഫീസ് മാഞ്ഞൂക്കുളം. 
പ്രവർത്തനം ആരംഭിച്ച തീയതി - 7 -5 - 1978. 
ജീവനക്കാരുടെ എണ്ണം- ര . 
പ്രവർത്തന മേഖല -കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ഒന്നും ര ം വാർഡുകൾ മുഴുവൻ ഉൾപ്പെട്ടതും, 

കിഴക്ക് തിടനാട്, പാറത്തോട് പഞ്ചായത്ത്അതിർത്തികൾ. 


തെക്ക് - പാറത്തോട് പഞ്ചായത്തിന്റെ അതിർത്തികൾ, കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പുന്നച്ചുവട് 
മൂന്നാം മൈൽ മുതൽ കപ്പാട് ജംഗ്ഷൻ വരെയും, തുടർന്ന് കപ്പാട് കുരുവിക്കാട് റോഡിൽ മൂഴിക്കാട് വരെയുള്ള 
വടക്കുവശം. 
പടിഞ്ഞാറ് - മൂഴിക്കാട് 

മാത്തൂക്കുളം 

റോഡിന്റെ 
കിഴക്കുഭാഗം, തുടർന്ന് എലിക്കുളം പഞ്ചായത്ത്അതിർത്തിയും. 
വടക്ക് എലിക്കുളം 

തിടനാട് 

പഞ്ചായത്ത് 
അതിർത്തികൾ ഉൾപ്പെട്ട പ്രദേശം. 


നമ്പർ 2269 / 2010 . 2010 ഡിസംബർ 15. 


സംഘത്തിന്റെ പേരും മേൽവിലാസവും വെള്ളാവൂർ - ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ 

കെ . 24 ( ഡി ) ആപ്കോസ്, 

മണിമല 

- പി . ഒ., 
വെള്ളാവൂർ. 


രജിസ്റ്റർ ചെയ്ത തീയതി- - 5- 8-1975. 
പഞ്ചായത്തിന്റെ പേര് വെള്ളാവൂർ. 
ബ്ലോക്കിന്റെ പേര് വാഴൂർ. 
താലൂക്ക് - ചങ്ങനാശ്ശേരി. 

| പ്രവർത്തന കേന്ദ്രം- മണിമല . 


പ്രവർത്തന പരിധി -- വെള്ളാവൂർ പഞ്ചായത്തിലെ VI, VII വാർഡുകൾ. 
വടക്ക് - വൈദ്യൻപടി- നിരത്തുപടി, 

ചുട്ടിപ്പാറ, 
അടമറ്റം റോഡ്. 
കിഴക്ക് - ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. 
തെക്ക് - മണിമലയാറ്. 
പടിഞ്ഞാറ് - കറുകച്ചാൽ 

മണിമല 

റോഡ്, 
മു ണിത്തോട്എന്നിവ അതിരുകളായ 6 -ാം വാർഡ്. 
വടക്ക് - വെട്ടിയോലപ്പടി 

മാക്കൽപടി 

കുന്നേൽപ്പടി 
കോത്തലപ്പടി റോഡ്. 
കിഴക്ക് - കറുകച്ചാൽ മണിമല റോഡ്. 
തെക്ക് - മണിമലയാറ്, ഉറുമാ 1 -ഉറുമ്പിത്തടം റോഡ്. 
പടിഞ്ഞാറ് - തെള്ളി ഇടവഴി- കോത്തലപ്പടി 

പുത്തൻ 
പീടിക റോഡ്, തോപ്പിപ്പടി വെട്ടിയോലിപ്പടി റോഡ് അതിരുകളായ ഏഴാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശം. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 

-- ഡെപ്യൂട്ടി ഡയറക്ടർ. 


അമ്മാടം -പള്ളിപ്പുറം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

നമ്പർ സി - 2984 / 2010 . 2011 ജനുവരി 10. 
പരാമർശം: - (1) 

ചേർപ്പ് ക്ഷീരവികസന 

ഓഫീസറുടെ 
14 - 7 -2010 - ലെ 71/ 03 നമ്പർകത്ത് . 

(2) ഈ ഓഫീസിലെ 12 -10-2010 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 
തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് ബ്ലോക്കിൽ അമ്മാടം-പള്ളിപ്പുറം ക്ഷീര വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ആർ. 32 ( ഡി ) യുടെ പ്രവർത്തനം ഒന്നുംതന്നെ നടക്കുന്നില്ലെന്നും ഇനിയും സംഘം പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിക്കുക 
യില്ലെന്നും സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്നും പരാമർശം (1) പ്രകാരം അറിയിച്ചിരുന്നു . ആയതിന്റെ അടിസ്ഥാന 
ത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനും ങ്കിൽ ആയത്മുഖദാവിലോ 


രേഖാമൂലമോ - 15 

ദിവസത്തിനകം സമർപ്പിക്കുന്നതിനും 

നിശ്ചിത 

സമയ 
പരിധിക്കുള്ളിൽ -- ആക്ഷേപങ്ങളൊന്നും 

- ലഭിക്കാത്തപക്ഷം 
ഇനിയൊരറിയിപ്പു 

കൂടാതെ -- സംഘത്തിന്റെ 

| പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതാണെന്നും കാണിച്ച് പരാമർശം (2) പ്രകാരം നോട്ടീസ്നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയപരി 
ധിക്കകം അപ്രകാരമുള്ളആക്ഷേപങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 

- ഉത്തരവ് 
മേൽ വിവരിച്ച സാഹചര്യത്തിൽ 

ആർ - 32 ( ഡി ) 

എന്ന് 
നമ്പരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അമ്മാടം-പള്ളിപ്പുറം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 
- ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ 71 (2) എ വകുപ്പ് അനുസരിച്ച് സമാപ്തീകരിക്കുന്നതിനും സമാപ്തീക 
രണ് 
ഉദ്യോഗസ്ഥനായി ചേർപ്പ് ക്ഷീരവികസന ഓഫീസറെ കേരള സഹകരണ സംഘം നിയമത്തിലെ 11 (2 ) എ വകുപ്പ് 
അനുസരിച്ച് നിയമിച്ചുകൊ ം ഇതിനാൽ ഉത്തരവാകുന്നു . സമാപ്തീകരണ ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ചുമതല 
ഏറ്റെടുത്ത് വിവരം ഈ ഓഫീസിൽ അറിയിക്കേ താണ്. 


( ഒപ്പ്) 


തൃശ്ശൂർ. ഡെപ്യൂട്ടി ഡയറക്ടർ. 


